Government of Kerala 
കേരള സർക്കാർ 

2010 


Reg. No. രജി. നമ്പർ 
KLITVN)/ 12/ 2009- 2011 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


THIRUVANANTHAPURAM, TUESDAY 


No. 


1 


Vol. LV 
വാല്യം 55 


21st September 2010 
2010 സെപ്റ്റംബർ 21 
30th Bhadra 1932 

1932 ഭാദം 30 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Public Works Department 


ലഘു ദർഘാസ് പരസ്യം 


നമ്പർ സി1 - 11141/2010 . 2010 ആഗസ്റ്റ് 28 . 

സംസ്ഥാന ജലഗതാഗത വകുപ്പിലേക്ക് തടി 
ഉരുപ്പടികൾ അറുത്ത് ഉരുപ്പടിയാര വകുപ്പ്വക 
സannodിൽ അട്ടിമറിച്ചുതരുന്നതിനു മ പ ( ദ വ ച്ച 
മർ ഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

ദർഘാസ് നമ്പർ 40 സി1/2010 -11. 
അടങ്കൽതുക - രൂപ 50, 000 . 
നിരതദവ്യം --രൂപ 1 ,000 . 
ദർഘാസം സ്വീകരിക്കുന്ന അവസാന തീയതിയും 

സമയവും - 25- 9-2010, 3 മണി 
ദർഘാസം തുറക്കുന്ന തീയതിയും സമയവും - 

25- 9-2010, 3 , 15 മണി. 
ദർഘാസ സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ 
( പ്രവൃത്തിദിവസങ്ങളിൽ വൈകുന്നേരം 5 മണിവരെ ഈ 
ഒാഫീസിൽ നിന്നും ലഭ്യമാണ്. മുരിതമല്ലാത്തവയും 
താമസിച്ചു ലഭിക്കുന്നവയുമായ ദ ർ ഘം സ ക ൾ , 
പരിഗണിക്കുന്നതല്ല . 
ടെലിഫോൺ നമ്പർ 477-2252015 . 


ജലഗതാഗത വകുപ്പ് 
ഡയറക്ടറേറ്റ്, 
ആലപ്പുഴ, 


( ഒപ്പ് ) 
- ഡയറക്ടർ , 


